Kerala Gazette No. 13 dated 1st April 2014 . 
PART I 


GOVERN 


LIVMENT OF 


കേരള സർക്കാർ 


ധനകാര്യ (എസ്റ്റാബ്ലിഷ്മെന്റ്- സി ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 6502 /എസ്റ്റാ-. സി3 / 2013 / ധന. 


2014 മാർച്ച് 1. 


1. എറണാകുളം ജില്ല യിൽ കണയന്നൂർ താലൂക്കിൽ കള മ ശ്ശേരി നഗര സഭ 

കേന്ദ്രമാക്കി ഈ വിജ്ഞാപനം സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയശേഷം 
- സർക്കാർ നിശ്ചയിക്കുന്ന തീയതി മുതൽ ഒരു പു തിയ സബ് ട്രഷറി 
പ്രവർത്തിച്ചു തുടങ്ങുന്നതാണ്. 


2. താഴെ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിൽപ്പെടുന്ന 

പ്രദേശങ്ങൾ ഈ സബ് ട്രഷറിയുടെ അധികാര പരിധിയിൽ വരുന്നതാണ്. 


( 1) കളമശ്ശേരി നഗരസഭ 


(2 ) ഏലൂർ നഗരസഭ 
(3) ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് 


( 4) കടമക്കുടി ഗ്രാമപഞ്ചായത്ത് 


(5) ചേരാനല്ലൂർ ഗ്രാമപഞ്ചായത്ത് 
(6 ) മുളവുകാട് ഗ്രാമപഞ്ചായത്ത് 
(7) ചൂർണ്ണിക്കര ഗ്രാമപഞ്ചായത്ത് 
(8 ) വരാപ്പുഴ ഗ്രാമപഞ്ചായത്ത് 


5 . 


3. കളമശ്ശേരി സബ് ട്രഷറി പ്രവർത്തനം ആരംഭിക്കുന്ന തീയതി മുതൽ ഖണ്ഡിക 

(2 ) - ൽ പ്രതിപാദിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അതിർത്തി 
ക്കുള്ളിലുള്ള സർക്കാരിന്റെ എല്ലാവിധ പണമിടപാടുകളും ( പെൻഷനും, 

സേവിംഗ്സ് ബാങ്കും ഉൾപ്പെടെ) ഈ ട്രഷറി മുഖേന നടത്തുന്നതാണ്. 
4 . -- മുദ്രപ്പത്രങ്ങൾ, സ്റ്റാമ്പുകൾ മുതലായവയും ഈ ട്രഷറിയിൽ നിന്നും വിതരണം 

ചെയ്യുന്നതാണ്. കൂടാതെ കേരള ട്രഷറി കോഡ് ഒന്നാം വാല്യം 157 - ഉം, 158- ഉം 
ചട്ടങ്ങൾ അനുസരിച്ച് ഡിപ്പാർട്ടുമെന്റ് ക്യാഷ് ചെസ്റ്റുകളും മറ്റു വിലപിടിപ്പുള്ള 
സാധനങ്ങളും പുതിയ ട്രഷറിയിൽ സൂക്ഷിക്കുവാൻ നടപടി സ്വീകരിക്കുന്നതാണ്. 
മേൽ വിവരിച്ച പാദേ ശി കാ തിർത്തി യ് ക്കു ള്ളിൽ സർക്കാ രിൽ നിന്നും 
നൽകേണ്ടുന്ന പണം ബന്ധപ്പെട്ട മേലധികാരികളുടെ പ്രത്യേക അനുമതി 
കൂടാതെ കളമശ്ശേരി സബ് ട്രഷറിയിൽ നിന്നല്ലാതെ മറ്റൊരു ട്രഷറിയിൽ നിന്നും 
നൽകാവുന്നതല്ല. 
- ഈ മേഖലയിലെ പേഴ്സണൽ ഡെപ്പോസിറ്റ്, ലോക്കൽ ഫണ്ട് ഡെപ്പോസിറ്റ്, 
ജൂഡീഷ്യൽ ഡെപ്പോസിറ്റ് മുതലായ അക്കൗണ്ടുകൾ അതാത് അഡ്മിനിസ്ട്രേ 
റ്റർമാർക്ക് ഇപ്പോൾ പണമിടപാട് നടത്തിവരുന്ന ട്രഷറികളുമായി തുടർന്ന് 
നടത്താവുന്നതും അക്കൗണ്ടന്റ് ജനറലിന്റെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് 
കളമശ്ശേരി സബ് ട്രഷറിയിലേക്ക് മാറ്റാവുന്നതുമാണ്. അതുപോലെതന്നെ വ്യക്തി 
കളുടെയും സ്ഥാപനങ്ങളുടെയും മറ്റും പേരിലുള്ള ട്രഷറി സേവിംഗ്സ് ബാങ്ക് 
നിക്ഷേപങ്ങൾ എന്നിവ അവരവരുടെ താൽപര്യം അനുസരിച്ച് കളമശ്ശേരി സബ് 
ടഷറി യി ലേക്ക് മാറ്റു ന്ന തു വരെ ഇപ്പോൾ ഇട പാടു കൾ നട ത്തി വ രു ന്ന 
ട്രഷറികൾമുഖേന തന്നെ തുടർന്നും നടത്താവുന്നതാണ്. ഈ പ്രദേശങ്ങളിലെ 
മണി യോർഡർ ഒഴി കെ യുള്ള പെൻഷൻ വിതരണം കള മ ശ്ശേരി സബ് 
ട്രഷറിയിലേക്ക് മാറ്റുന്നതുവരെ പഴയതുപോലെ തുടരുന്നതാണ്. എന്നാൽ മണി 
യോർഡർ പെൻഷൻ വിതരണം കളമശ്ശേരി സബ് ട്രഷറി തുറന്ന് പ്രവർത്തിക്കുന്ന 
തീയതി മുതൽ അവിടേയ്ക്ക് മാറ്റുന്നതാണ്. 
കളമശ്ശേരി സബ് ട്രഷറിയുടെ അധികാര പരിധിയിൽപ്പെടാത്ത സ്ഥാപനങ്ങൾക്ക് 
ഈ ട്രഷറിയുമായി പണമിടപാടു നടത്തണമെന്നുണ്ടെങ്കിൽ അതിന് സർക്കാരിൽ 
നിന്നോ, സർക്കാർ അധികാരപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥൻമാരിൽ നിന്നോ 
പ്രത്യേക അനുമതി വാങ്ങിയിരിക്കേണ്ടതാണ്. 


ം , 


ഗവർണ്ണറുടെഉത്തരവിൻപ്രകാരം, 


വി . സോമസുന്ദരൻ, 
ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി. 


